10 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) / 12 / 12 -14 


GOVERN 


കര 


s 


രള സർക്ക 
NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


19th June 2012 

2012 ജൂൺ 19 
29th Jyaishta 1934 
1934 ജ്യേഷ്ഠം 29 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Irrigation Department 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഡി6 - 671/ 2008 . 

2012 മേയ് 28 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം വൻകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പ റ യുന്ന പവർ ത്തിക്ക് അനു യോ ജ്യ രായ അംഗീകൃത 
കരാറുകാരിൽ നിന്നും മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റർ ചെയ്ത തപാലിൽ ക്ഷണിച്ചു 

കൊ ള്ളു ന്നു . കൊറിയർ സർവ്വീസ്മുഖേന ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. പ്രസ്തുത ദിവസം അവധി 
ആകു ന്ന പക്ഷം അടുത്ത പ്രവർത്തി ദിവസം ഇതേ സമയം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 1/ ഇഇ / 2012 - 13 പ്രകൃതിക്ഷോഭം - തിരുവനന്തപുരം 
നഗ ര ത്തിലെ വെള്ളപ്പൊക്കക്കെടുതികൾ ഘട്ടം ഒന്നില 
പണികൾ ആഴാ ങ്ക ലിനു സമീപം അമൃത ടെലി വി ഷൻ 
കേന്ദ ത്തിനു പുറകിൽ മരു തൂർകടവ് പാലത്തിന് മുകൾ 
ഭാഗത്ത് കരമന നദിയുടെ ഇടതുകരയിൽ സംരക്ഷണഭിത്തി 
നിർമ്മാണം - 6.80 ലക്ഷം. 

നിരതദ്രവ്യം 17,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 1,400 + വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 19 - 6 - 2012, 1 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 23 - 6 - 2012, 4 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
23 - 6 - 2012 , 4.30 മണി. 

കരാറു കാ രുടെ യോഗ്യത - " സി ക്ലാസ്സും അതി നു 
മുകളിലും. 
പണി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

കേരള സർക്കാരിന്റെ - 100 - ന്റെ മുദ്രപത്രത്തിൽ ജലസേചന 
വകുപ്പിന് ബാധകമായ പ്രാഥമിക കരാറും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറെ അധികാരപ്പെടുത്തിആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് 
ഒപ്പിട്ട് നിരതദ്രവ്യവും ഉള്ളടക്കം ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ 
നിരുപാധികം നിരസിക്കുന്നതാണ്. 1990 - ലെ കേരള നിർമ്മാണ 
തൊഴിലാളി ക്ഷേമനിധി നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും 
ജലസേചന വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 

- തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
ദർഘാസുകളോടൊപ്പം ജി . ഒ . ( എംഎസ്.) നമ്പർ 135 / 97/ 

കോ - ഓപ്പറേറ്റീവ് തീയതി 13 - 11 - 1997 - ൽ നിഷ്ക്കർഷിക്കുന്ന 
സർട്ടിഫിക്കറ്റും കൈവശമുള്ള പ്രവൃത്തിയുടെ വിവരങ്ങളും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

പൊതുമരാമത്ത് ജലസേചന വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
വൻകിട ജലസേചന വിഭാഗം, 

എക്സിക്യൂട്ടീവ് 
തിരുവനന്തപുരം. 

എഞ്ചിനീയർ. 


19th JUNE 2012] 


IRRIGATION DEPARTMENT 


456 


TENDER NOTICE 


work done towards the KCWW Fund. All rules and 
regulations of tenders prevailing in the Irrigation 
Department/PWD are applicable to this tender also . 


No. DB-2/2012/KDC /KTM . 


1st June 2012 . 


The Superintending Engineer, Kuttanad Development 
Circle , Kottayam on behalf of the Governor of Kerala , 
invites competitive tenders in sealed covers superscribing 
the name of work from Contractors registered in Kerala 
PWD /Irrigation Department having A Class and above for 
the work mentioned below . 

Tenders will be received by Registered Post /Speed 
Post only . Tenders submitted directly or by courier service 
will be rejected . The tenders received after the stipulated 
date and time due to postal delays or any other reason 
will not be considered . 

Tender No. and Name of Work with Estimate PAC 
2 / SE /KDC/KTM /2012 — Kuttanad Package — FMP 
Mitigation of flood in Padasekharams of Group 3 
(07 Padasekharams) - Phase 1 - Pallam Thollayiram , 
Kochupallam , Vettithara , Karikunnam Kattathara , 
Kanjirathady Kuzhiyadi, Vellar, Kakkuzhy, Alappattuchal in 
Nattakom Panchayath - 1 ,348 lakh. 

EMD 50,000. 
Cost of tender document - 2 ,500 + VAT + Cess. 

Date and time of issue of tender forms 
27 -6 -2012 during working hours upto 1 p.m . 

Last date and time of receipt of tender forms 
4 - 7- 2012 upto 3 p. m . 

- Date and time of opening of tenders - 4 - 7-2012 at 
3.30 p . m . 

Name of Division Office - Kuttanad Development 
Division , Kottayam . 

Class of eligible contractor - " A Class & above . 
Period of completion — 18 months. 

Tender will be opened by the Superintending 
Engineer or the Officer authorized by her in the presence 
of the tenderers of their authorized agents present at that 
time. If the last date of receipt of tender happens to be 
holiday, tenders will be received and opened on the next 
working day . The firm period of the tenders will be 
4 months from the date of receipt of the tender. 

Tender documents and other details of tenders can 
be obtained from the office of the undersigned . Tender 
documents sold to one party are not transferable to 
another. Written application quoting registration number 
and registration card should be produced for obtaining 
the tender forms. Tenders should be enclosed with a 
preliminary agreement in prescribed format in stamp paper 
Worth - 100 and sufficient EMD pledged in favour of the 
Superintending Engineer, Kuttanad Development Circle , 
Kottayam . Tenders without sufficient EMD and preliminary 
agreement will be summarily rejected . As per 1989 Kerala 
Construction Workers Welfare Fund Rule ( 2 ) , the 
contractor is liable to remit 1 % of the total expenditure of 


കേരള ഗവർണ്ണർക്കു വേണ്ടി കോട്ടയം കുട്ട നാട് 
ഡെവല പ് മെ ന്റ് സർക്കിൾ സൂപണ്ടിംഗ് എഞ്ചിനീയർ 
താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് 4 -7 - 2012 - ന് വൈകുന്നേരം 3 മണി 
വരെ നിശ്ചിത യോഗ്യ ത യുള്ള രജി സ്റ്റർ ചെയ്തിട്ടുള്ള 
കരാറുകാരിൽ നിന്ന് പ്രവൃത്തിയുടെ പേരുവിവരം രേഖപ്പെടുത്തി 
മുദ്രവച്ചിട്ടുള്ള കവറുകളിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിമത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേ 
ദിവസം വൈകുന്നേരം 3.30 മണിക്ക് താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗ 
സ്ഥനോ ഹാജരുള്ള കരാ റു കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. അന്നേ ദിവസം അവധി 
ആയാൽ അടുത്ത പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ സമയങ്ങ 
ളിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
നേരിട്ടോ കൊറിയർ സർവ്വീസ്മുഖേനയോ ലഭിക്കുന്ന 
ദർഘാസുകൾ അംഗീകരിക്കുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങളും 
മറ്റും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ 
നിന്നും 27 -6 - 2012 വരെ പ്രവൃത്തിദിവസങ്ങളിൽ ഒരു മണിവരെ 
ലഭിക്കുന്നതായിരിക്കും. 

- ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 2 /എസ്. ഇ ./ കെ . ഡി. സി ./ കെ . റ്റി . എം ./ 2012 - കുട്ടനാട് 
പാക്കേജ് - എഫ്. എം . പി. - ഫെയ്സ് 1 - നാട്ടകം പഞ്ചായത്തിലെ 
ഗ്രൂപ്പ് 3 - ലെ 7 പാടശേഖരങ്ങളിലെ (പള്ളം തൊള്ളായിരം , 
കൊച്ചുപള്ളം, വെട്ടിത്തറ, കരിക്കുന്നം കട്ടത്തറ, കാഞ്ഞിരത്തടി 
കുഴിയടി, വെള്ളാർ, കക്കുഴി ആലപ്പാട്ടുചാൽ) വെള്ളപ്പൊക്ക 
ലഘൂകരണം - 1,348 ലക്ഷം. 

നിരതദ്രവ്യം 50 ,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 2,500 + വാറ്റ് + സെസ്സ്. 
കരാറുകാരുടെ തരം - " എ യും അതിനു മുകളിലും. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി 18 മാസം. 
- ഡിവി ഷൻ ഓഫീസ് - കുട്ട നാട് ഡെ വല പ് മെന്റ് 
ഡിവിഷൻ, കോട്ടയം. 


ദർഘാസിനൊപ്പം നിരതദ്രവ്യവും നൂറുരൂപയിൽ കുറയാത്ത 
മുദ്രപ്പത്രത്തിൽ നിശ്ചിത പ്രാഥമിക കരാറും സമർപ്പിക്കേണ്ടതാണ്. 
നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കുട്ടനാട് ഡെവലപ്മെന്റ് 
സർക്കിൾ, കോട്ടയം അവർകളുടെ പേരിൽ അതാത് അധികാരികൾ 
പ്ലഡ്ജ് ചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. മേൽപ്രകാരമല്ലാത്ത 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 1989 - ലെ കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയ മ മ നു സരിച്ച് ടി 
ഫണ്ടിലേക്ക് പവൃ ത്തിയുടെ പൂർത്തീക രണ ചെലവിന്റെ 
1 % തുക കരാറു കാ രൻ അട യ് ക്കേ ണ്ട താ ണ് . ദർഘാസ് 
| പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. രജിസ്റ്റർ 
നമ്പർ സഹിതം അപേക്ഷിച്ച് ലൈസൻസ് കാർഡ് ഹാജരാക്കി 
ദർഘാസ് പ്രമാണങ്ങൾ വാങ്ങാവുന്നതാണ്. 


ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത്, ഇറിഗേഷൻ 
- എന്നീ വകുപ്പുകളിൽ നിലവിലുള്ള ചട്ടങ്ങളും വ്യവസ്ഥകളും 
ഈ ദർഘാസിനും ബാധകമാണ്. 


Office of the 
Superintending Engineer, 
Kuttanad Development Circle , 
Kottayam . 


(Sd .) 
Superintending Engineer. 


19th JUNE 2012 ] 


IRRIGATION DEPARTMENT 


457 


ദർഘാസ് പരസ്യം 


( 1 ) 


( 2) 


( 3 ) 


നമ്പർ ഡി3 - ടെണ്ടർ 2651 / 03 . 


2012 മേയ് 31. 


3 കുറ്റ്യാടി ഇറിഗേ ഷൻ പാജക്റ്റ് 

എം . എൽ. എ . എസ്. ഡി . എഫ്. 
നൊച്ചാട് ഗാ മ പ ഞ്ചാ യ ത്തിൽ 
പുളിയോടുമുക്ക് കായണ്ണ കനാൽ റോഡ് 
സോളിംഗ്, മെറ്റലിംഗ് - 2.50 ലക്ഷം 


6 ,250 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
1, 400 + വാറ്റ്, ക്രമനമ്പർ 2 - ന് - 800 + വാറ്റ്, ക്രമനമ്പർ 
3 - ന് - 500 + വാറ്റ്. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കുറ്റ്യാടി ജലസേചന പദ്ധതി 
പേരാമ്പ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പ റ യുന്ന പവ ത്തികൾക്ക് ഇറി ഗേ ഷൻ വകു പ്പിൽ 
രജിസ്ട്രേഷനുള്ള നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ 
നിന്നും (PWD - A , B രജിസ്ട്രേഷനുള്ളവരേയും പരിഗണിക്കും) 
മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
ദിവസം വൈകുന്നേരം 3. 30 മണിക്ക് തദവസരത്തിൽ സന്നിഹി 
തരാകുന്ന കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാ 
യിരിക്കും. നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് അഥവാ 
ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ അസ്സൽ 
സർട്ടിഫിക്കറ്റ് ദർഘാസിന്റെ കൂടെ അടക്കം ചെയ്യേണ്ടതാണ്. 
ദർഘാസിനൊപ്പം - 100 - ന്റെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ 
ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 


ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 22 - 6- 2012 , 3 മണി. 


പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള സമയം 3 മാസം. 


- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും 20- 6- 2012 
മുതൽ 21-6 -2012 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 
10 മണിമുതൽ 1 മണിവരെ പ്രമാണത്തിന്റെ വില ഒടുക്കിയാൽ 
ലഭിക്കുന്നതാണ്. 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


- ( 1) 


( 2 ) 


- ( 3 ) 


- പൊതുമരാമത്ത് വകുപ്പിലും ജലസേചന വകുപ്പിലും 
നിലവിലുള്ള ദർഘാസ് സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധക മാ ണ്. എന്നാൽ ഈ പ്രവൃത്തികൾക്ക് 
എസ്റ്റിമേറ്റ് തുകയുടെ അധികം അനുവദിക്കുന്നതല്ല. യാതൊരു 
കാരണവും കൂടാതെ ഏതൊരു ദർഘാസും നിരസിക്കുന്ന 
തിനുള്ള അധികാരം എക്സ് സി ക ട്ടീവ് എഞ്ചിനീയറിൽ 
നിക്ഷിപ്തമാണ്. 


കുറ്റ്യാടി ഇറിഗേഷൻ പാജക്റ്റ് - 
പെരു വണ്ണാമൂഴി ( പധാന ഗേറ്റിന് 
സമീപമുള്ള ക്യാമ്പ് ഏരിയാ റോഡ് 
പുനരുദ്ധാരണം - 7 ലക്ഷം 


17 ,500 


കുറ്റ്യാടി ഇറിഗേഷൻ പാജക്ട് 
എം . എൽ. എ . എസ്. ഡി . എഫ്. 
പയ്യോളി ഗ്രാമപഞ്ചായത്തിൽ ഇരിങ്ങൽ 
ബ്രാഞ്ച് കനാലിന് കുറുകെ പാലം 
- നിർമ്മാണം - - 4 ലക്ഷം 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
കുറ്റ്യാടി ജലസേചന പദ്ധതി, 
പേരാമ്പ , കോഴിക്കോട്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


10, 000 


